ജനങ്ങളെ സന്‍മാര്‍ഗ്ഗത്തിലേക്ക്‌ നയിക്കാന്‍ 
ലക്ഷത്തില്‍പരം അമ്പിയാഇനെ അല്ലാഹു 
നിയോഗിച്ചുവല്ലോ. കാലോചിതമായി പ്രബോധന 
ത്തിനാവശ്യമായ സര്‍വ്വ വിജ്ഞാനവും അല്ലാഹു 
അവര്‍ക്ക്‌ നല്‍കിയിരുന്നു. പരിശുദ്ധ ഖുര്‍ആന്‍ ഈ 
വസ്തുത ഉണര്‍ത്തിയിട്ടുണ്ട്‌. അവസാനം ഇനി ഒരു 
പ്രവാചകരുടെ ആവശ്യകതയില്ലാത്ത സ്ഥിതിയില്‍ 
ലോകാന്ത്യം വരെ വരുന്നവര്‍ക്ക്‌ മതിയായതും 
സമ്പൂര്‍ണ്ണമായതുമായ തത്വസംഹിതയുമായി 
നബി(സ്വ) നിയോഗിക്കപ്പെട്ടു. മാതൃകാപരമായി 
ജീവിതം നയിച്ച പ്രവാചക ശ്രേഷ്ഠര്‍ (സ്വ) 23 
വര്‍ഷക്കാലം കൊണ്ട്‌ ഉപദേശ നിര്‍ദ്ദേശത്തി 
ലൂടെയും പ്രവര്‍ത്തിച്ചും അവതരിപ്പിച്ച വിശുദ്ധ 
ആശയമാണ്‌ പരിശുദ്ധ ദീന്‍. സ്വഹാബത്തുല്‍ 
കിറാമിന്‌ സര്‍വ്വ നിയമങ്ങളും അവിടുന്ന്‌ പഠിപ്പിച്ചു. 
അവസാനമായി മിനായില്‍ വെച്ച്‌ ചെയ്ത 
പ്രസംഗത്തില്‍ ഇങ്ങനെ ആവര്‍ത്തിച്ച്‌ ചോദിച്ചു. 
“ഞാന്‍ നിങ്ങള്‍ക്ക്‌ എല്ലാം എത്തിച്ചില്ലയോ?” 
സ്വഹാബത്ത്‌ പ്രത്യുത്തരം നല്‍കി: “അതേ, 
പൂര്‍ണ്ണമായും എത്തിച്ചിട്ടുണ്ട്‌ ”. അവിടുന്ന്‌ 
അല്ലാഹുവിനെ സാക്ഷി നിറുത്തി ഇങ്ങനെ 
പ്രഖ്യാപിച്ചു: “ഇവിടെ ഹാജറുള്ളവര്‍ ഇല്ലാത്ത 
വര്‍ക്ക്‌ ഞാന്‍ പഠിപ്പിച്ചുതന്ന സമ്പൂര്‍ണ്ണ ദീന്‍ 
എത്തിച്ചു കൊടുക്കട്ടെ (ബുഖാരി). ഈ ആജ്ഞയ 
നുസരിച്ച്‌ പിന്‍തലമുറക്ക്‌ സ്വഹാബത്ത്‌ (റ) 
പഠിപ്പിച്ചു കൊടുത്ത അതേ ശൈലിയില്‍ തലമുറ 
തലമുറയായി തുടര്‍ന്നു വരികയാണ്‌. അല്ലാഹു 
പറയുന്നു:”നന്‍മ കല്‍പ്പിക്കുകയും, തിന്‍മ 
വിരോധിക്കുകയും, അല്ലാഹുവില്‍ വിശ്വസിക്കു 
കയും ചെയ്യുന്ന ഒരു ഉത്തമ സമുദായമാണു 
നിങ്ങള്‍” (3/110). ഉത്തമ സമുദായമാണെന്ന്‌ 
ഖുര്‍ആന്‍ വിശേഷിപ്പിച്ചത്‌ സ്വഹാബത്തും 
അവരുടെ ശൈലിയില്‍ പ്രബോധനം നടത്തുന്നവരു 
മാണെന്ന്‌ ഇമാം റാസി(റ) പറയുന്നു (റാസി-7/195). 
അല്ലാഹു വീണ്ടും പറയുന്നത്‌ കാണുക: 
“നന്‍മയിലേക്ക്‌ ക്ഷണിക്കുകയും നല്ലത്‌ ഉപദേ 
ശിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന 
ഒരു വിഭാഗം നിങ്ങളിലുണ്ടാവട്ടെ, അവരാണ്‌ 
വിജയികള്‍ ' (3 /104). ഇമാം റാസി(റ)യുടെ 
വിശദീകരണം: “ഇത്‌ പണ്ഡിതന്‍മാരോട്‌ പ്രത്യേക 
മായുള്ള ശാസനയാണ്‌. അവര്‍ക്ക്‌ മാര്രമേ ഇത്‌ 


കഴിയുകയുള്ളൂ. അറിവില്ലാത്തവര്‍ നേരെ 
തിരിച്ചായിരിക്കും കല്‍പ്പിക്കുകയും വിരോധി 
ക്കുകയും ചെയ്യുക. വിശ്വാസപരമായ ആദര്‍ശ 
കാര്യങ്ങളാണ്‌ നന്‍മയില്‍ പ്രധാനമായി ഉദ്ദേശി 
ക്കപ്പെടുന്നത്‌ (റാസി-7/184). ശൈഖ്‌ ജീലാനി(റ) 
പറയുന്നു: ്പബോധനം പണ്ഡിതന്‍മാര്‍ക്ക്‌ മാത്രമേ 
നിര്‍ബന്ധമാവുകയുളളൂ. അറിവ്‌ പ്രബോധകന്റെ 
ഒന്നാമത്തെ നിബന്ധനയാകുന്നു. വിവരമില്ലാ 
ത്തവര്‍ അത്‌ നിര്‍വഹിച്ചാല്‍ കുറ്റത്തില്‍ അകപ്പെട്ട്‌ 
പോകുമെന്നാണിതിന്‌ കാരണം. തിന്‍മ വിരോധി 
ക്കുന്നതിനെ മൂന്ന്‌ തരമായി തിരിച്ചിട്ടുണ്ട്‌. 
ഭരണാധിപന്‍മാര്‍ കൈകൊണ്ട്‌ തടഞ്ഞും, 
പണ്ഡിതന്‍മാര്‍ നാവ്‌ കൊണ്ട്‌ പ്രതികരിച്ചും, 
സാധാരണക്കാര്‍ മാനസികമായി വെറുത്തുമാണവ 
(ഗുന്‍യത്‌ 1/52). ഇമാം ഗസ്സാലി(റ) പ്രബോധകന്‍ 
മൂന്ന്‌ ഗുണങ്ങള്‍ ഉണ്ടായിരിക്കണമെന്ന്‌ നിഷ്കര്‍ഷി 
ച്ചിട്ടുണ്ട്‌. വിജ്ഞാനം, സൂക്ഷ്മത, സല്‍സ്വഭാവം 
ഇവയാണത്‌. ഇതിന്ന്‌ പുറമേ, സുന്നി വിശ്വാസവും 
പ്രത്യേകം എടുത്ത്‌ പറഞ്ഞിട്ടുണ്ട്‌. ഈ നിബന്ധന 
യെത്താത്തവര്‍ തന്നെ ഞങ്ങള്‍ ഉന്നതരാണെന്ന്‌ 
നടിച്ച്‌ പ്രബോധനം നടത്തുന്നത്‌ അപകടമാ 
ണെന്നും ഇമാം ഗസ്സാലി(റ) മുന്നറിയിപ്പ്‌ നല്‍കി 
യിട്ടുണ്ട്‌. (ഇഹ്യാ-2/308, 325) ഇബ്നുഹജര്‍(റ) 
പറയുന്നു: “വാജിബാണെന്ന്‌ അറിയാത്ത ഒരു 
കാര്യം കല്‍പ്പിക്കാനോ, നിഷിദ്ധമാണെന്ന്‌ 
അറിയാത്ത ഒരു കാര്യം തടയാനോ പാമരന്‌ 
പാടില്ലാത്തതാകുന്നു” (തുഹ്ഫ:9/219). 


യഥാര്‍ത്ഥ തബ്ലീഗ്‌ ഒരു വിശദീകരണം 


അജ്ഞത ലോകത്ത്‌ നിന്ന്‌ നിഷ്കാസനം 
ചെയ്യാനുള്ള (രപബോധന മാര്‍ഗ്ഗങ്ങള്‍ ഇമാം 
ഗസ്സാലി(റ) വിശദീകരിക്കുന്നത്‌ കാണുക: “അധിക 
ജനങ്ങളും നിസ്കാരം സാധുവാകാന്‍ ആവശ്യമായ 
നിയമങ്ങള്‍ പോലും അറിയാത്തവരാണ്‌. അങ്ങനെ 
വരുമ്പോള്‍, നാട്ടില്‍ പള്ളികളോ മറ്റോ കേന്ദ്രമാക്കി 
പരിശുദ്ധ ദീനിന്റെ നിയമങ്ങള്‍ പഠിപ്പിച്ചു 
കൊടുക്കാന്‍ കഴിവുറ്റ ഒരു പണ്ഡിതന്‍ ഉണ്ടായി 
രിക്കല്‍ നിര്‍ബന്ധമാണ്‌. ഒരു സ്ഥലത്ത്‌ ഒരു 
പണ്ഡിതന്‍ മാത്രമേ ഉള്ളുവെങ്കില്‍ അദ്ദേഹത്തിന്‌ 
വ്യക്തിപരമായി നിര്‍ബന്ധവുമാണ്‌. സ്വന്തം നാട്ടില്‍ 
തന്റെ നിര്‍ബന്ധം പൂര്‍ത്തിയാക്കിയ പണ്ഡിതന്‍ 
സാമൂഹിക ബാധ്യതകള്‍ക്ക്‌ തയ്യാറാകുന്ന പക്ഷം 
പണ്ഡിതന്‍മാരില്ലാതെ വിഷമിക്കുന്ന തൊട്ടടുത്ത 
നാടുകളിലേക്ക്‌ ശ്രദ്ധിക്കലും അവിടെ പോയി 
വിവരമില്ലാത്തവര്‍ക്ക്‌ പഠിപ്പിക്കലും തന്റെ 
ബാധ്യതയാണ്‌. ഇങ്ങനെ പ്രബോധനം നടത്തുന്ന 
പക്ഷം സര്‍വ്വരും കുറ്റവിമുക്തരാവും. പണ്ഡിത 
ന്‍മാര്‍ ഈ രംഗത്ത്‌ പ്രവര്‍ത്തിക്കാതിരിക്കലും, 
പാമരന്‍മാര്‍ പഠനത്തില്‍ ശ്രദ്ധിക്കാതിരിക്കലും 
വീഴ്ചയാകുന്നു. ഈ ഘട്ടത്തില്‍ നിസ്കാരാദി 
കര്‍മ്മങ്ങളുടെ നിബന്ധനകള്‍ പൂര്‍ണമായി 
അറിയുന്ന ഒരാള്‍ രാജ്യത്തുണ്ടെങ്കില്‍ അയാള്‍ 
മറ്റുള്ളവര്‍ക്ക്‌ പഠിപ്പിക്കാന്‍ തയ്യാറാവേണ്ടതാണ്‌. 
തഅലീം (ദീന്‍ പഠിപ്പിക്കല്‍) പണ്ഡിതന്‍മാര്‍ക്ക്‌ 
മാത്രം ബാധ്യതയുള്ള കാര്യമാണ്‌. നബി(സ്വ)യില്‍ 
നിന്ന്‌ പരമ്പരാഗതമായി മനസ്സിലാക്കിയ ദീന്‍ സര്‍വ്വ 
ജനങ്ങള്‍ക്കും എത്തിച്ചുകൊടുക്കേണ്ടത്‌ കര്‍മ്മ 
ശാസ്‌ ത പണ്ഡിതരുടെ ഉത്തരവാദിത്വമാണ്‌. 


പണ്ഡിതന്‍മാര്‍ അമ്പിയാഇന്റെ അനന്തരാവകാശി 
കളാണല്ലോ. ആകയാല്‍, (്രബോധനത്തിന്‌ 
തയ്യാറാവേണ്ടവര്‍ നിര്‍ബന്ധ കാര്യങ്ങള്‍ 
കണിശമായി പാലിച്ചും നിഷിദ്ധമായവ കൈ 
വെടിഞ്ഞും മതൃകാപരമായ ജീവിതം നയിച്ച 
ശേഷം യഥാക്രമം കുടുംബം, അയല്‍വാസികള്‍, 
സ്ഥലവാസികള്‍, തൊട്ടടുത്ത രപദേശക്കാര്‍ 
അങ്ങനെ പോകുന്നു പ്രബോധന ശൈലി. 
അജ്ഞര്‍ രാജ്യത്തില്ലാതിരിക്കാലാണിതിന്റെ 
ലക്ഷ്യം” (ഇഹ്യാ 2/336). ഇമാം ഗസ്സാലി(റ) 
തുടരുന്നു: “ജനങ്ങള്‍ ചോദിക്കാന്‍ കാത്ത്‌ 
നില്‍ക്കാതെ ദഅവാ പ്രവര്‍ത്തനത്തിന്‌ പണ്ഡിതന്‍ 
മൂന്നിട്ടിറങ്ങുകയും ജനങ്ങളെ തങ്ങളിലേക്ക്‌ 
ആകര്‍ഷിക്കുകയുമാണ്‌ വേണ്ടത്‌. അജ്ഞതയില്‍ 
ജനങ്ങളെ ഒഴിച്ചിടരുത്‌. അവരെ സംഘടിപ്പി 
ക്കുകയും വേണ്ടിവന്നാല്‍ ആദ്യഘട്ടത്തില്‍ 
വീടുകളിലേക്കിറങ്ങി വ്യക്തിഗത ബന്ധം സ്ഥാപിച്ച്‌ 
ദഅവാ പ്രവര്‍ത്തനം സജീവമാക്കി സല്‍സരണി 
യിലേക്ക്‌ അവരെ നയിക്കുകയാണ്‌ വേണ്ടത്‌ 
(ഇഹ്‌ യാ4/50). രാജ്യത്ത്‌ വിശ്വാസപരവും, 
കര്‍മ്മപരവുമായ കാര്യങ്ങള്‍ മാതൃകാ പണ്ഡിതര്‍ 
ശ്രമാനുസൃതം പഠിപ്പിച്ചു കൊടുക്കുകയും, 
പാമരന്‍മാര്‍ പഠിക്കാന്‍ തയ്യാറാവുകയുമാണ്‌ 
വേണ്ടത്‌. ഇതാണ്‌ മുഅ്മിന്‍ ലോകത്തിന്റെ 
്രബോധന മാര്‍ഗ്ഗമെന്ന്‌ ഇമാം ഗസ്സാലി(റ) 
പറഞ്ഞതിന്റെ ചുരുക്കം. 


ഇല്‍യാസി തബ്ലീഗ്‌ 


മേല്‍ വിവരിച്ച സ്വഭാവത്തിന്‌ വിരുദ്ധമായ 
ശൈലിയാണ്‌ തബ്ലീഗ്‌ ജമാഅത്ത്‌ എന്ന പേരില്‍ 
പ്രവര്‍ത്തിക്കുന്ന ഒരു സംഘം ഇവിടെ തഅ്ലീം 
നടത്തുന്നതെന്ന്‌ നമുക്ക്‌ സുവ്യക്തമാണ്‌. 
പ്രസ്തുത സംഘത്തിന്റെ സ്ഥാപക നേതാവ്‌ 
മുഹമ്മദ്‌ ഇല്‍യാസ്‌ എന്നയാളാണ്‌ (ജനനം: ഹി 
1303, മരണം:1363). പ്രസ്തുത സംഘം 
സ്ഥാപിക്കാനുണ്ടായ കാരണത്തെ കുറിച്ച്‌ 
അദ്ദേഹത്തിന്റെ തന്നെ (്രധാന ശിഷ്യനും 
സംഘത്തിന്റെ അന്നത്തെ ഡല്‍ഹി അമീറുമാ 
യിരുന്ന മുഹമ്മദ്‌ ഇദ്രീസ്‌ അന്‍സാരി പ്രസിദ്ധീ 
കരിച്ച തബ്ലീഗി ദസ്തൂറുല്‍ അമല്‍ എന്ന 
നിയമാവലിയില്‍ പറയുന്നത്‌ കാണുക: 
“നിലവിലുള്ള മുസ്ലിമീങ്ങള്‍ സാമുഹികമായേോ 
വ്യക്തിപരമായോ ചയ്തു ഒകാണ്ടിരിക്കുന്ന 
യാമതാന്നും അമ്വിയാക്കള്‍ (ഗചവര്‍ത്തിച്ച 
മാര്‍ഗ്ഗത്തിലല്ല. ആകയാല്‍, ശരിയായ അര്‍ത്ഥത്തില്‍ 
തനതായ ഇസ്ലാമിക സ്വഭാവത്തില്‍ ഒരു മുസ്‌ലിം 
സംഘടന അത്യാന്താപേക്ഷികമായിത്തര്‍ന്നു. 
അങ്ങനെ അഗാധമായ ചിന്തക്കും, ചര്‍ച്ചക്കും 
ശേഷഥ അല്ലാഹു വിന്റ്‌ ഒരു ഉന്നത ദാസ൩ല്‍ മുഹമ്മദ്‌ 
ഇത്യാസ്‌ ശരിയായ ഇസ്ലാമിന്റെ അടിസ്ഥാ 
നത്തിത്‌ ്രവര്‍ത്തിക്കുവ0ാ൯ന്‍ ആവേശമുള്ള ഒരു 
വിഭാഗത്തെ സംഭരിച്ച്‌ ഒരു പൃതിയ സംഘടനയ്ക്ക്‌ 
രുപം നല്‍ക (പേ: 23). ഇല്‍യാസ്‌ തന്നെ പറയുന്നു: 
“മുസ്ലിം സമുദായത്തില്‍ ഈ രോഗം പിട? 
പെട്ടിരിക്കുന്നു. അതായത്‌, ആരാധനകളെല്ലാം 
ആചാരങ്ങളായിത്തീര്‍ന്നിരിക്കുന്നു” (മല്‍്ഫുഭളാത്ത്‌,. 
തബ്ലീഗ്‌ ജമാഅത്ത്‌ രൂപികരണത്തെ സംബന്ധി 
ച്ചുള്ള അവരുടെ വിശദീകരണമാണിത്‌. സമുദായം 


ഒന്നടങ്കം പിഴച്ചുവെന്ന്‌ വാദിച്ചു കൊണ്ടാണ്‌ സകല 
പുതിയ പാര്‍ട്ടികളും രംഗത്ത്‌ വന്നത്‌. മിര്‍സാ 
ഖാദിയാനി, ഇബ്നുഅബ്ദില്‍ വഹാബ്‌, അബുല്‍ 
അഅലാമാദുദി എന്നിവര്‍ ഇതിന്നു ദാഹരണമാണ്‌. 
എന്നാല്‍ ഖുര്‍ആനും ഹദീസും എന്തു 
പറയുന്നുവെന്ന്‌ നോക്കാം. അല്ലാഹു പറയുന്നു: 
“മുഅ്മിനുകളുടെ മാര്‍ഗം പിന്‍പറ്റാത്തവര്‍ 
നരകത്തിലാണ്‌” (അന്നിസാഅ്‌ /115). നബി(സ്വ) 
പറയുന്നു: “ജനങ്ങള്‍ മുഴുവന്‍ പിഴച്ചുവെന്ന്‌ 
വാദിച്ച്‌ രംഗത്ത്‌ വരുന്നവന്‍ ഏറ്റവും വലിയ 
നാശകാരിയും വഴി പിഴച്ചുവനുമാണ്‌' (മുസ്ലിം). 
“എന്റെ സമുദായം ഒന്നടങ്കം ദുര്‍മാര്‍ഗ്ഗത്തില്‍ 
ഒരുമിച്ച്‌ കൂടുകയില്ല” (തിര്‍മിദി). എന്റെ സമുദായ 
ത്തില്‍ ഒരു വിഭാഗം ലോകാന്ത്യം വരെ നിയമ 
മനുസരിച്ച്‌ നിലനില്‍ക്കും (ബുഖാരി, മുസ്ലിം) 
സജ്ജനങ്ങള്‍ എന്നും ലോകത്ത്‌ ഉണ്ടായിരിക്കു 
മെന്നും അവര്‍ ദീനിന്റെ ്രചാകരായി നിലനില്‍ക്കു 
മെന്നുമാണ്‌ ഇത്‌ വ്യക്തമാക്കുന്നത്‌ (മിര്‍ഖാത്‌ 5/ 
657). സതൃസരണി ലോകത്ത്‌ എന്നും 
നിലനില്‍ക്കുമെന്ന്‌ അല്ലാഹുവും റസൂലും 
പറയുന്നു, അതില്ലെന്ന്‌ ഇല്‍യാസും കൂട്ടരും 
വാദിക്കുന്നു. ഇവര്‍ വഴിപിഴച്ചവരാണെന്നതിന്‌ 
വേറെ തെളിവുകളാവശ്യമില്ല. 


തബ്ലീഗുകാര്‍ പ്രസിദ്ധീകരിച്ച ഹ:മയലാന്ാ 
മുഹമ്മദ്‌ ഇതീയാസ്‌ ' എന്ന മലയാള കൃതി കൂടി 
നോക്കുക: ഖുര്ആനും ഹദിന്ധും (്രബോഗനം 
ചെയ്യുകയും (പചരിച്ചിക്കുകയും ചെയ്യുന്ന ഒരു 
സമുഹവും പ്രസ്തുത ലകഷ്യത്തിന്‌ വേണ്ടി ഒരു 
സ്ഥാനവും സമുദായത്തില്‍ ഉണ്ടായിരിക്കേ 
ണ്ടതി൭്റ്‌ ആവശ്യകതയെ ആയത്തുകളും 
ഹദീസുകളും വ്യകതമാക്കുന്നുണ്ട്‌. കാലാന്ത 
രത്തില്‍്‌ ഗ്രവര്‍ത്തനം നിലക്കുകയും മുസല്‍മാന്‌ 
നാമമാ്മാവുകയും ഇസ്ലാമിന്റെ (ചതാപം 
ഗ്രന്ഥങ്ങളില്‍ കഴിയുന്ന ഒരവസ്ഥ സംജാതമാ 
വകയും ചെയ്തു... മഹാത്മാക്കളുടെ നീണ്ട 
ചട്ടികയിലെ വള്ളി നക്ഷ്രതമാണ്‌ മുഹമ്മദ്‌ 
ഇത്യാസ്‌ (0). മഹാനവര്‍കള്‍ വെട്ടിത്തെളിയിച്ച 
മാര്‍ഗ്ഗമാണ്‌ തബ്ലീഗ്‌ എന്ന പേരിത്‌ അറിയ 
പ്പെടുന്ന സമുദായേോദ്ധരരണ ഗപസ്ഥാനം 
മേവാത്ത?തീ നിന്നാരംഭിച്ച്‌ ഇന്ന്‌ ആഗോള 
വ്യാപകമായി (പചതിച്ചു. (പസ്ഥാനത്തിനന്‍& 
പാരംഭത്തയും വളര്‍ച്ചയെയും (ചതിചാദിക്കു 
ന്നതോടടാച്ഛചം (്രസ്ഥാനത്തി്റെ സ്ഥാപകനായ 
മഹാനവര്‍കളുടെ... (പേജ്‌: 11, 12, 13). അടിവരയിട്ട 
ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. 


ദീനിന്റെ പ്രവര്‍ത്തനം ലോകത്ത്‌ നിലച്ചു 
പോവുകയും മുസ്‌ലിങ്ങള്‍ നാമമാത്രമാവുകയും 
ചെയ്ത സന്ദര്‍ഭത്തില്‍ ഖുര്‍ആനും ഹദീസും 
പ്രചരിപ്പിക്കാന്‍ സ്ഥാപക നേതാവ്‌ ഇല്‍യാസ്‌ ഒരു 
പുതിയ പാത വെട്ടിത്തെളിയിച്ച്‌ രൂപം കൊടുത്ത 
നവ പ്രസ്ഥാനമാണ്‌ തബ്ലീഗ്‌ പ്രസ്ഥാനമെന്ന്‌ 
വ്യക്തം. തബ്ലീഗ്‌ ഒരു പ്രസ്ഥാനമല്ലെന്നും അതിന്‌ 
സ്ഥാപകനില്ലെന്നും ഇല്‍യാസിനെ നമുക്കറിയി 
ല്ലെന്നും പറയുന്ന തബ്ലീഗ്‌ കപടന്‍മാരെ 
ഇനിയെങ്കിലും തിരിച്ചറിയുമല്ലോ. മദീനയില്‍ നിന്ന്‌ 
ഗ്രചരിച്ച്‌ ആഗോള വ്യാപകമായ പരിശുദ്ധ 
ഇസ്ലാമിന്റെ തനതായ ശൈലിയും ആശയവുമല്ല 


തബ്ലീഗ്‌ ജമാഅത്തിന്റേതെന്ന്‌ അവരുടെ ഗ്രന്ഥം 
തന്നെ തെളിവ്‌ നല്‍കുന്നുണ്ട്‌. 


ഇല്‍യാസിയുടെ വിശ്വാസത്തെക്കുറിച്ച്‌ 
അദ്ദേഹത്തിന്റെ (പ്രധാന ശിഷ്യനായ അബുല്‍ 
ഹസന്‍ അലി നദ്വി എഴുതുന്നു: “ഇസ്മാഈല്‍ 
ശഹീദിന്റെ സംഘത്തില്‍പ്പെട്ടയാളും അദ്ദേഹ 
ത്തിന്റെ ആശയക്കാരനുമാണ്‌ ഇല്‍യാസ്‌”. 
ഇസ്മാഈല്‍ ശഹീദിന്‌ “തഖ്വിയതുല്‍ ഈമാന്‍” 
എന്നൊരു ഗ്രന്ഥമുണ്ട്‌. ഇബ്നു അബ്ദില്‍ 
വഹാബിന്റെ “അത്താഹീദ്‌” എന്ന ഗ്രന്ഥത്തിന്റെ 
തനിപ്പകര്‍പ്പാണിത്‌. ഇന്ത്യ, പാക്കിസ്ഥാന്‍, 
ബംഗ്ലാദേശ്‌ എന്നിവിടങ്ങളിലെ ജനങ്ങള്‍ ഇവരെ 
ഒഹാബികളെന്നാണ്‌ പറയാറുള്ളത്‌ (അര്‍റാഇദ്‌ 
ദ്വൈവാരിക-1416-ജമാദുല്‍ഉലാ). എന്നാല്‍ 
പ്രസ്തുത ഗ്രന്ഥത്തെ കുറിച്ച്‌ മഹാനായ 
ശാലിയാത്തി(ന:മ) എഴുതിവെച്ചത്‌ കാണുക: “ഈ 
ഗ്രന്ഥം ഇന്ത്യയിലെ വഹ്ഹാബി നേതാവിന്റേ 
താണ്‌. ദേവ്ബന്തിലെ പുത്തന്‍ പാര്‍ട്ടിയുടെ 
അടിത്തറയുമാണത്‌. ഇതിനെ ഇന്ത്യയിലെയും 
സിന്ധിലേയും അറബികളും അനറബികളുമായ 
ഉലമാക്കള്‍ റദ്ദ്‌ ചെയ്തിട്ടുണ്ട്‌. അതിന്റെ ഉള്ളടക്കം 
കണ്ട്‌ ആരും വഞ്ചിതരാകാതിരിക്കട്ടെ. അസത്യം 
ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിരവധി സത്യ വാചകങ്ങള്‍ 
അതിലുണ്ട്‌”. “ദഫ്ഉ ശര്‍റില്‍ അസീര്‍“ എന്ന 
ഗ്രന്ഥത്തില്‍ ശാലിയാത്തി, ഇസ്മാഈല്‍ 
ശഹീദിനെ കുറിച്ച്‌ എഴുതിയത്‌ കൂടി കാണുക: 
“അദ്ദേഹം (ഇസ്മാഈല്‍ ശഹീദ്‌) ഇബ്നു 
തൈമിയ്യയുടെയും ഇബ്നു അബ്ദില്‍ വഹാബി 
ന്റെയും പിഴച്ച വിശ്വാസങ്ങളോട ഇന്ത്യയില്‍ നിന്ന്‌ 
ആകൃഷ്ടരായവരില്‍ പ്രഥമനാണ്‌. വിജ്ഞാന 
ത്തോടകൂടി അല്ലാഹു പിഴപ്പിച്ച ചിലര്‍, അദ്ദേഹത്തെ 
പിന്‍പറ്റുകയും സുന്നത്ത്‌ ജമാഅത്തുമായി പല 
വിഷയങ്ങളിലും വേര്‍തിരിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 
അല്ലാഹു (ത)ക്ക്‌ കളവ്‌ പറയാന്‍ സദ്ധ്യതയുണ്ട്‌, 
അന്ത്യ പ്രവാചകരായ നബിക്ക്‌ “നളീര്‍ (തുല്യമായി) 
ഒരു പ്രവാചകന്‍ വരാവുന്നതാണ്‌ എന്നിങ്ങനെ 
യുള്ള പല വാദങ്ങളും അവര്‍ക്കുണ്ട്‌ (പേജ്‌ 4). 


മര്‍ഹും ബഹു:ശംസുല്‍ ഉലമ ഖുഥുബി 
മുഹമ്മദ്‌ മുസ്‌ലിയാരുടെ നിര്‍ദ്ദേശമനുസരിച്ച്‌ 1965ല്‍ 
സമസ്ത മുശാവറ തബ്ലീഗ്‌ ജമാഅത്തിനെ കുറിച്ച്‌ 
വസ്തു നിഷ്ഠമായി പഠിച്ച ശേഷം ഇത്‌ ബിദ്അ 
ത്തിന്റെ സംഘടനയാണെന്ന്‌ പ്രഖ്യാപിക്കു 
കയുണ്ടായി. 


മദിരാശിയിലെ പ്രസിദ്ധ പണ്ഡിതനും 
മുഫ്തിയുമായിരുന്ന മര്‍ഹും മുഹമ്മദ്‌ തമീം(റ) ഒരു 
ഫത്വയില്‍ ഇങ്ങനെ പറയുന്നു: “ഇസ്മാഇല്‍ 
ദഹ്ലവിയുടെ “തഖ്വിയതുല്‍ ഈമാന്‍” (വിശ്വാസം 
ശക്തിപ്പെടുത്തുന്നത്‌) “തക്വിയത്തുല്‍ ഈമാന്‍ 
“(വിശ്വാസം ഹനിച്ചുകളയുന്നത്‌) എന്ന പേരിന്നര്‍ 
ഹമാണെന്നതില്‍ സംശയമില്ല. അത്‌ കുഫ്റിനെയും 
ദുര്‍മാര്‍ഗ്ഗത്തെയും ഭോഷ്കിനെയും ഉള്‍കൊള്ളു 
ന്നതാണ്‌. അത്‌ ശരിയെന്ന്‌ വിശ്വസിച്ചവന്‍ 
ഇസ്‌ലാമിന്റെ വൃത്തത്തില്‍ നിന്നും പുറത്താണ്‌. 


ഈ ഗ്രന്ഥത്തിലെ ചില ഉദ്ധരിണികള്‍ ഇവിടെ 
കുറിക്കാം: നബി(സ്വ) അറിയും കാണും എന്ന 
നിലക്ക്‌ യാ മുഹമ്മദ്‌ എന്ന്‌ വിളിക്കുന്നത്‌ 


ശിര്‍ക്കാണ്‌. ദുരെ നിന്നെങ്കിലും ഒരു നബ്വിയെയോ 
വഥിയ്കിനെയോ വിളിച്ചാല്‍ അവന മുശ്രികായി. 
അവരോട്‌ ഹാജത്ത്‌ തേടുന്നവന്ും മഖ്ബറ 
സിയാറത്തിന്‌ പുറച്ചെടുന്നവന്ും മുശ്രികാണ്‌. 
മഖ്ബറ സ്ഥലത്ത്‌ വിളക്ക്‌ കത്തിക്കുന്നവന്നും 
അടിച്ച്‌ വാരി വ്യത്തിയാക്കുന്നവനും, മഖ്ബറ 
സ്ഥലത്ത്‌ ദാഹിച്ച വന്‌ വെള്ളം കൊടുക്കുന്നവനും 
കാഫിറാണ്‌ (തഖ്വിയതുത്‌ ഈമാന്‍ പേ: 8). 


ഇല്‍യാസിയുടെ വിശ്വാസം ഇര്തയും 
അപകടകരമാണെന്ന്‌ മാന്യ വായനക്കാര്‍ക്ക്‌ 
മനസ്സിലായല്ലോ. നബി(സ്വ)ക്ക്‌ ശേഷം ഒരു 
(പവാചകന്‍ വരുന്നത്‌ ഖാതിമുന്നബിയ്യീന്‍ 
എന്നതിനെതിരെല്ലെന്നും അവസാന പ്രവാചകന്‍ 
എന്നത്‌ സാധാരണക്കാര്‍ മാത്രം മനസ്സിലാക്കിയ 
അര്‍ത്ഥമാണെന്നും നാനൂതവിയുടെ “തഹ്ദീറു 
ന്നാസ്‌ എന്ന ഗ്രന്ഥത്തില്‍ വ്യക്തമാക്കിയിട്ടുമുണ്ട്‌ 
(പേജ്‌: 4,5,6) 


സ്വപ്നവും വെളിപാടും 


ഇല്‍യാസ്‌ പറയുന്നു: “സ്വച്നം ഗചവ്വാചകത്വ 
ത്തിന്റ 46തീ ഒരംശമാണ്‌. ഇപ്ഛോള്‍ സ്വച്നത്തിത്‌ 
എനിക്ക്‌ ശരിയായ വിജ്ഞാനം ലഭിച്ചുകൊണ്ടി 
രിക്കുന്നു. നിങ്ങള്‍ ജനങ്ങള്‍ക്കായി നിയോഗിതരായ 
ഉത്തമ സമുഹമായിരിക്കുന്നു എന്നര്‍ത്ഥം വരുന്ന 
വിശുദ്ധ വാക്യത്തിന്റെ വ്യാഖ്യാനം (തഫ്സീര്‍) 
എനിക്ക്‌ സ്വപ്നം മുഖേന ഉവളിപാടുങ്ടായി. 
(പവാചകരരപോലെ ജനങ്ങള്‍ക്കായി താങ്കള്‍ 
വളിവാക്കം്ചെട്ടിരിക്കുന്നു. ഉവളിവാക്കച്ചെട്ടു എന്ന്‌ 
പ്രസ്താവിച്ചത്‌ കൊണ്ട്‌ ഒരു സ്ഥലത്ത്‌ നില്‍ക്കാതെ 
വിീടുവീടാന്തരങ്ങളിലും (ഗാമ ്ഗാമാന്തരങ്ങളില്ും 
ചുറ്റാനായ? പുറച്ചെടേണ്ടത്‌ അത്യാവശ്യമാമണന്ന്‌ 
കുടി സൂചനയുണ്ട്‌. മാത്രമല്ല, “ജനങ്ങള്‍ക്കായി 
നിയോഗിക്കപ്പെട്ട” എന്നതില ജനങ്ങള്‍ 
അനറങ്ഥികള്‍ മാശ്രമാമണന്നും വ്യാഖ്യാനം 
ലഭിച്ചിട്ടുണ്ട്‌ (മല്‍ഫുളാത്‌ പേജ്‌ 51,52). 


അല്ലാഹു പറയുന്നു: നബി(സ്വ)ക്ക്‌ നാം 
ഖുര്‍ആന്‍ അവതരിപ്പിച്ചത്‌ അവിടുന്ന്‌ ജനങ്ങള്‍ക്ക്‌ 
വിശദീകരിക്കാന്‍ വേണ്ടിയാണ്‌ (16/44). ഇല്‍യാസ്‌ 
“ഖാദിയാനി മോഡല്‍” ഖുര്‍ആന്‍ വിശദീകരണവു 
മായാണ്‌ തന്റെ (്പസ്ഥാനത്തിന്‌ തുടക്കം 
കുറിച്ചിരിക്കുന്നത്‌. അറബികള്‍ക്ക്‌ നബി(സ്ധയും 
അനറബികള്‍ക്ക്‌ താനും നിയോഗിക്കപ്പെട്ടു 
വെന്നുള്ള അപകട വ്യാഖ്യാനം ഖുര്‍ആന്‍ വിരുദ്ധ 
ആശയമാണെന്നതില്‍ ആര്‍ക്കും തര്‍ക്കമുണ്ടാവില്ല. 


തഅലീം 


ഇല്‍യാസി പ്രസ്ഥാനത്തിന്റെ അടിത്തറ നാം 
കണ്ടു കഴിഞ്ഞു. ഇനി സംഘത്തില്‍ അംഗമാകാ 
നുള്ള ഒരു നിബന്ധന കൂടി കാണുക: ലാഇലാഹ്‌ 
ഇല്ലല്ലാഹ്‌ മുഹ... എന്ന വാക്യത്തിലുള്ള 
വിശ്വാസമാണ്‌. ഈ വിശ്വാസമുള്ള ഏതൊരാ 
ള്‍ക്കും ഇതില്‍ പ്രവര്‍ത്തിക്കുന്നതിന്‌ വിരോധമില്ല 
(ദസ്‌ തൂറുല്‍...ട). ഇസ്ലാമിന്റെ ലേബളില്‍ 
്രതൃക്ഷപ്പെടുന്ന ഏത്‌ വിഭാഗക്കാര്‍ക്കും ഇതില്‍ 
അംഗമാകുന്നതിന്‌ തടസ്സമില്ലെന്നാണ്‌ വ്യവസ്ഥ 
യില്‍ പറയുന്നത്‌. അത്‌ കൊണ്ട്‌ തന്നെ വഹാ 
ബിയോ, മദൂദിയോ, ശീഇയോ, ഖാദിയാനിയോ 


എന്ന്‌ വേണ്ട കലിമ ചൊല്ലുന്ന ഏത്‌ ജാതിയാ 
യാലും വിവേചനമില്ലാതെ സംഘത്തില്‍ 
ഗ്രവര്‍ത്തിക്കുന്നതായി കാണാവുന്നതാണ്‌. 
ഇക്കൂട്ടരുടെ തഅ്ലീമില്‍ അമലിന്റെ മഹത്വം 
പറയുകയല്ലാതെ കര്‍മ്മശാസ്ര്തപരമായോ 
വിശ്വാസപരമായോ യാതൊന്നും കാണുന്നില്ല 
എന്നത്‌ പരമാര്‍ത്ഥമാണ്‌. അഹ്ലുസ്സുന്നയുടെ 
വിശ്വാസം കൊണ്ട്‌ ഉപദേശിക്കല്‍ മനുഷ്യ 
വിജയത്തിന്റെ പ്രധാന ഘടകമായി അല്ലാഹു 
പഠിപ്പിച്ചിട്ടുണ്ട്‌ (103/3). മുസ്ലിം സമുദായത്തില്‍ 73 
ആശയക്കാര്‍ ഉണ്ടാകുമെന്നും ഒന്നൊഴിച്ച്‌ 
ബാക്കിയുള്ള ആശയക്കാരെല്ലാം നരകത്തിലാ 
ണെന്നും നബി (സ്വ) പ്രസ്താവിച്ചിട്ടുണ്ട്‌ (അഹ്മദ്‌). 
സത്യപ്രസ്ഥാനക്കാര്‍ അവരുടെ ആശയങ്ങളില്‍ 
തനിമ നിലനിറുത്തി ജീവിക്കുമെന്ന്‌ നബി(സ്വ) 
തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്‌ (ബുഖാരി). സുന്നി 
ആശയക്കാരെ വേര്‍തിരിച്ചു മനസ്സിലാക്കുന്നതിന്‌ 
തടസ്സം സൃഷ്ടിക്കുവാനും അതുവഴി സത്യസരണി 
ലോകത്ത്‌ നിന്നും നിഷ്കാസനം ചെയ്യുവാനും 
സര്‍വ്വ ആശയക്കാരെയും ഒരേ ഒരു ആശയക്കാ 
രായി മാറ്റി യാഥാര്‍ത്ഥ വിശ്വാസം തകര്‍ക്കാനുമുള്ള 
ഇബ്ലീസിന്റെ കെണിവലയാണിതെന്നും ബുദ്ധിയു 
ള്ളവര്‍ക്ക്‌ മനസ്സിലാക്കാമല്ലോ?. മുഹമ്മദ്‌ 
നബി(സ്വ)യിലുള്ള യാഥാര്‍ത്ഥ വിശ്വാസമാണ്‌ 
മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത്‌. ഖബ്റില്‍ വെച്ച്‌ 
ചോദിക്കപ്പെടുന്നതും ഈ വിശ്വാസത്തെ കുറി 
ച്ചാണ്‌ (ബുഖാരി). തിരുസന്നിധിയില്‍ ദീന്‍ 
പഠിക്കാന്‍ വന്ന നിവേദക സംഘത്തോട്‌ നബി(സ്വ) 
നിര്‍ദ്ദേശിച്ചത്‌, വിശ്വാസവും, വിജ്ഞാനവും, 
സൂക്ഷിക്കാനും മറ്റുള്ളവര്‍ക്ക്‌ പ്രചരിപ്പിക്കാനുമാണ്‌. 
അവിടുന്ന്‌ വീണ്ടും നിര്‍ദ്ദേശിച്ചു. നിങ്ങളുടെ 
കുടുംബക്കാര്‍ക്ക്‌ ഈ ആശയങ്ങള്‍ പഠിപ്പിക്കുക 
(ബുഖാരി 1/8). പിഴച്ച കക്ഷികളുടെ അടയാളങ്ങള്‍ 
നബി(സ്വ) പ്രവചിച്ചത്‌ ബുഖാരിയുടെ വിവിധ 
ഹദീസുകളിലൂടെ നമുക്ക്‌ ഇങ്ങനെ സംഗ്രഹിക്കാം: 
“കിഴക്കന്‍ ഭാഗത്ത്‌ നിന്ന്‌ ഒരു വിഭാഗം മൂഡന്‍മാ 
രായ നവീനവാദികള്‍ പുറപ്പെടും. നബി വചനങ്ങള്‍ 
അവര്‍ ഉദ്ധരിക്കും, ഖുര്‍ആന്‍ പാരായണം, 
നിസ്കാരം, നോമ്പ്‌ മറ്റു സല്‍കര്‍മ്മ ങ്ങളിലെല്ലാം 
നിങ്ങളെക്കാള്‍ മുന്‍പന്തിയിലായിരി ക്കുകയും 
ചെയ്യും. ഈമാന്‍ തൊണ്ടക്ക്‌ താഴെ ഇറങ്ങുകയില്ല. 
ബാഹ്യമായ അടയാളത്തെ കുറിച്ച്‌ 
ചോദിക്കപ്പെട്ടപ്പോള്‍ ദീന്‍ കാര്യങ്ങള്‍ ഓരോന്നും 
കളഞ്ഞ്‌ ഇല്ലാതാക്കുന്നവരാണെന്ന്‌ നബി(സ്വ) 
പറഞ്ഞു '(ബുഖാരി). പിഴച്ച ആശയമറിയാതെ 
സംഘത്തില്‍ കുടങ്ങിപ്പോയവര്‍, സത്യം 
മനസ്സിലാക്കി പിന്തിരിഞ്ഞില്ലെങ്കില്‍ ആ പിഴച്ച 
വിഭാഗത്തില്‍ പെട്ടുപോകുമെന്നുണര്‍ത്തട്ടെ. 


ആദര്‍ശപരമായോ മറ്റോ ഒരു വിഭാഗത്തോട്‌ 
വല്ല വിധേനയും ആരെങ്കിലും സാദൃശൃത 
പ്രകടിപ്പിച്ചാല്‍ അവരും ആ വിഭാഗത്തില്‍ 
പെട്ടവരാണെന്ന തിരുവചനം ഓര്‍മ്മയിലിരിക്കട്ടെ. 
സത്യം മനസ്സിലാക്കാന്‍ റബ്ബ്‌ താഫീഖ്‌ ചെയ്യട്ടെ 
(ആമീന്‍). 


ഗവ പ്രധ Uw gs ഡ്‌ ൧ 


RAULATHUL ASHIQEEN 


